Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Related IEROBEL120124507 


ല 


. 


a 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


- 
കേര 
GOVERNM 


രള സർക്ക 
VIMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


19th March 2013 

2013 മാർച്ച് 19 
| 28th Phalguna 1934 
1934 ഫാൽഗുനം 28 


വാല്യം 2 


നമ്പർ 


PART III 
Department of Panchayats 


വിജ്ഞാപനം 


നമ്പർ ജി2 - 31289 / 2011. 


2013 ഫെബ്രുവരി 1. 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം ( 2012 - ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ചും 1- 1-2013 - ലെ സ . ഉ. ( എംഎസ്.) നമ്പർ 3/ 2013 ത . സ്വ .ഭ. വ . നമ്പർ ഉത്തരവ് പ്രകാരം ചുമതലപ്പെടുത്തിയതനുസരിച്ചും 
പഞ്ചായത്ത് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്ത് ഡയറക്ടറുടെയും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെയും ഓഫീസു 
കളിൽനിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, നിർദ്ദിഷ്ട സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ 
അധികാരി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇതിനാൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. 


പഞ്ചായത്ത് ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
എസ്. ലളിതാംബിക , ഐ . എ .എസ്., 

പഞ്ചായത്ത് ഡയറക്ടർ. 


1. പഞ്ചായത്ത് ഡയറക്ടറുടെ കാര്യാലയം 


കമ 
നമ്പർ 


സേവനങ്ങളുടെ 
- വിവരം 


സമയ 
പരിധി 


നിയുക്ത ഒന്നാം അപ്പലേറ്റ് രണ്ടാം അപ്പലേറ്റ് 
ഉദ്യോഗസ്ഥൻ അതോറിറ്റി അതോറിറ്റി 


- (1) 


- (2) 


(3 ) 


1- 4 - 1970 - നുമുമ്പുള്ള ജനന 
രജിസ്ട്രേഷനിൽ പേര് 
ചേർക്കുന്നതിനുള്ള അനുമതി 


15 പ്രവൃത്തി 
- ദിവസം 


ചീഫ് രജിസ്ട്രാർ 
( ജനന - മരണം)/ 
പഞ്ചായത്ത് 
ഡയറക്ടർ 


തദ്ദേശ 
സ്വയംഭരണവകുപ്പ് 
സെക്രട്ടറി 


19th MARCH 2013] 


DEPARTMENT OF PANCHAYAT 


- (1) 


(2) 


| ( 3 ) 


( 4 ) 


| 15 പ്രവൃത്തി 
ദിവസം 


1-4 - 1970 -നുമുമ്പുള്ള ജനന 
മരണ രജിസ്ട്രേഷനുകളിലെ 
തിരുത്തലുകൾക്കുള്ള 
അനുമതി 


ചീഫ് രജിസ്ട്രാർ 
( ജനന - മരണം)/ 
പഞ്ചായത്ത് 
ഡയറക്ടർ 


തദ്ദേശ 
സ്വയംഭരണവകുപ്പ് 
സെക്രട്ടറി 


15 പ്രവൃത്തി 
ദിവസം 


ഹിന്ദു വിവാഹ 
രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള 
സാരവത്തായ തെറ്റുകൾ 
തിരുത്തന്നതിന് 


ഹിന്ദു വിവാഹ തദ്ദേശ 
രജിസ്ട്രാർ ജനറൽ/ സ്വയംഭരണവകുപ്പ് 
പഞ്ചായത്ത് - സെക്രട്ടറി 
ഡയറക്ടർ 


2. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം 


ക്രമ 
നമ്പർ 


ലഭിക്കുന്ന 
സേവനം 


സമയ 
പരിധി 


നിയുക്തം ഒന്നാം അപ്പലേറ്റ് രണ്ടാം അപ്പലേറ്റ് 
ഉദ്യോഗസ്ഥൻ അതോറിറ്റി അതോറിറ്റി 


| ( 2 ) 


(3) 


- ( 5) 


( 6 ) 


15 പ്രവൃത്തി 
ദിവസം 


ജനനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള 
അനുമതി (30 ദിവസത്തിനുള്ളിൽ 
രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാതിരുന്ന 
സംഭവങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ 
രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി) 
( ജനന - മരണ രജിസ്ട്രേഷൻ 
ചട്ടങ്ങൾ 1999) 


ജില്ലാ രജിസ്ട്രാർ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


ചീഫ് രജിസ്ട്രാർ 
( ജനനം-മരണം)/ 
പഞ്ചായത്ത് 
ഡയറക്ടർ 


തദ്ദേശ 
സ്വയംഭരണ 
വകുപ്പ് 
സെക്രട്ടറി 


15 പ്രവൃത്തി 
- ദിവസം 


ജനന രജിസ്റ്ററിൽ പേര് 
ചേർക്കുന്നതിനുള്ള അനുമതി 
( ജനന രജിസ്റ്ററിലെയും സ്കൂൾ 
രേഖയിലേയും ജനന തീയതികൾ 
തമ്മിൽ പത്തുമാസത്തിലധികം 
വ്യത്യാസമുള്ള സംഭവങ്ങളിൽ 
മാത്രം) 


ജില്ലാ രജിസ്ട്രാർ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


ചീഫ് രജിസ്ട്രാർ 
( ജനനം- മരണം) / 
പഞ്ചായത്ത് 
ഡയറക്ടർ 


- തദ്ദേശ 
സ്വയംഭരണ 
വകുപ്പ് 
സെക്രട്ടറി 


15 പ്രവൃത്തി 
ദിവസം 


മരണം രജിസ്റ്റർ 
ചെയ്യുന്നതിനുള്ള അനുമതി 
( 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ 
ചെയ്യാൻ കഴിയാത്ത സംഭവങ്ങൾ 
ഒരു വർഷത്തിനുള്ളിൽ രജിസ്റ്റർ 
ചെയ്യാനുള്ള അനുമതി) 


ജില്ലാ രജിസ്ട്രാർ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


ചീഫ് രജിസ്ട്രാർ 
(ജനനം-മരണം)/ 
പഞ്ചായത്ത് 
ഡയറക്ടർ 


തദ്ദേശ 
സ്വയംഭരണ 
വകുപ്പ് 
സെക്രട്ടറി 


15 പ്രവൃത്തി. 


- ദിവസം 


ഹിന്ദു വിവാഹങ്ങൾ രജിസ്റ്റർ 
ചെയ്യുന്നതിനുള്ള അനുമതി 
( 30 ദിവസത്തിനുള്ളിൽ 
ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ 
ചെയ്യാൻ കഴിയാത്ത സംഭവങ്ങൾ) 


ജില്ലാ രജിസ്ട്രാർ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


പഞ്ചായത്ത് 
ഡയറക്ടർ 
ഹിന്ദു വിവാഹ 
രജിസ്ട്രാർ 
ജനറൽ 


തദ്ദേശ 
സ്വയംഭരണ 
വകുപ്പ് 
സെക്രട്ടറി 


15 പ്രവൃത്തി 
ദിവസം 


വിവാഹങ്ങൾ ( പൊതു ) രജിസ്റ്റർ 
ചെയ്യുന്നതിനുള്ള അനുമതി 
( ഒരു വർഷത്തിനുള്ളിൽ 
വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള 
മെമ്മോറാണ്ടം ഫയൽ ചെയ്തിട്ടില്ലാത്ത 
സംഭവങ്ങൾക്ക്) 


വിവാഹ ( പൊതു ) 
രജിസ്ട്രാർ 
ജനറൽ/ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


വിവാഹ ( പൊതു ) 
മുഖ്യ രജിസ്ട്രാർ 
ജനറൽ/ 
പഞ്ചായത്ത് 
ഡയറക്ടർ 


തദ്ദേശ 
- സ്വയംഭരണ 
വകുപ്പ് 
സെക്രട്ടറി 


19th MARCH 2013] 


DEPARTMENT OF PANCHAYAT 


( 2 ) 


( 3 ) 


(6) 


- 15 പ്രവൃത്തി 
ദിവസം 


വിവാഹ ( പൊതു ) രജിസ്റ്ററിലെ 
തിരുത്തലുകൾക്ക് അനുമതി 
( പേര്, വയസ്സ്, തീയതി മുതലായ 
സാരവത്തായ ഉൾക്കുറിപ്പുകളിലെ 
തിരുത്തലുകൾക്ക്) 


വിവാഹ ( പൊതു ) 
രജിസ്ട്രാർ 
ജനറൽ/ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


- വിവാഹ ( പൊതു ) തദ്ദേശ 
മുഖ്യ രജിസ്ട്രാർ - സ്വയംഭരണ 
ജനറൽ/ 

വകുപ്പ് 
പഞ്ചായത്ത് 

സെക്രട്ടറി 
ഡയറക്ടർ 


15 പ്രവൃത്തി 
ദിവസം 


വിവാഹ ( പൊതു ) തദ്ദേശ 
രജിസ്ട്രാറുടെ 
തീരുമാനത്തിനെതിരെയുള്ള 
അപ്പീൽ 


വിവാഹ ( പൊതു ) 
രജിസ്ട്രാർ 
ജനറൽ/ 
പഞ്ചായത്ത് 
ഡെപ്യൂട്ടി 
ഡയറക്ടർ 


വിവാഹ ( പൊതു ) 
മുഖ്യ രജിസ്ട്രാർ 
ജനറൽ/ 
പഞ്ചായത്ത് 
ഡയറക്ടർ 


തദ്ദേശ 
സ്വയംഭരണ 
വകുപ്പ് 
സെക്രട്ടറി 


